© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


608 


KERALA GAZETTE 


[Parr IIT 





Thodupuzha Taluk 
പരസ്യം 


നമ്പര്‍ എഫ്‌1-12247/2020. 2021 ജനുവരി 8. 


തൊടുപുഴ താലൂക്കില്‍ തൊടുപുഴ വില്ലേജില്‍ 
ചരൂവില്‍പുരയിടത്തില്‍ വീട്ടില്‍ ടി. എസ്‌. അബ്ദുള്‍ റഹീം 
എന്നയാള്‍ 22-9-2020-ാം തീയതി മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ ഭാര്യ അമീന അബ്ദുള്‍ റഹീം സമര്‍പ്പിച്ച അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ ടി 
എസ്‌. അബ്ദുള്‍ റഹീം 22-9-2020-ാ൦ തീയതി മരിച്ചതായും 
താഴെ പറയുന്നവര്‍ മാര്തമാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമീന അബ്ദുള്‍ റഹീം ഭാര്യ 39 
2 അനീസ്‌ റഹ്മാന്‍ മകന്‍ 20 
3 അമധ്റിന്‍ ഫാത്തിമ മകള്‍ 15 
4 ഖദീജ സെയ്തു മൂഹമ്മദ്‌ മാതാവ്‌ 73 


(പരേതന്റെ പിതാവ്‌ സെയ്തു മുഹമ്മദ്‌, പി. കെ. 
19-1-1994-ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌.?) 


മേല്‍ വിവരിച്ചവര്‍ മാതമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കററ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരുകാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തൊടുപുഴ. 


(ഒപ്പ) 


തഹശീൽദാർ. 


Idukki Taluk 
പരസ്യം 


നമ്പര്‍ എ3-10361/2020. 2020 നവംബര്‍ 24. 


ഇടുക്കി താലൂക്കില്‍ കട്ടപ്പന വില്ലേജില്‍ വെള്ളയാംകുടി 
കരയില്‍ പിണ്ടകടവില്‍ വീട്ടില്‍ ജോണ്‍ ഉതുപ്പാന്‍ 18-11-2013-ല്‍ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ടിയാന്റെ ഭാര്യ മോളി ജോണ്‍ ഈ 
താലൂക്ക്‌ കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. 
ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി 
ജോണ്‍ ഉതുപ്പാന്‍ 18-11-2013-ല്‍ മരിച്ചു പോയതായും 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മോളി ജോണ്‍ ഭാര്യ 59 
2 റോയി ജോണ്‍ മകന്‍ 4 
3 റോണ ജോണ്‍ + 38 


68 


പരേതനായ ജോണ്‍ ഉതുപ്പാന്‍ എന്നയാളുടെ 


അനന്തരാവകാശികള്‍ മേല്‍ വിവരിച്ചുവര്‍ മാത്രമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷപ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചവര്‍ പേരില്‍ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികള്‍ ആയത്‌ 
ടി പരസ്യം കേരള ഗവണ്മെന്റ്‌ ഗസറ്റില്‍ പരസുപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ 


രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
ഇടുക്കി. തഹശീല്‍ദാര്‍. 


ERNAKULAM DISTRICT 


ലേല പരസ്യം 


MAUS ag)12-5528/2019. 2020 ഡിസംബര്‍ 24. 


മൂവാറ്റുപുഴ താലൂക്ക്‌ ആരക്കുഴ ഗവ. ഐ.ടി.ഐ. 
കോമ്പാണ്ടില്‍ നില്‍ക്കുന്ന മരങ്ങള്‍ 9-2-2021-ാം തീയതി 
പകല്‍ 11 മണിക്ക്‌ മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണല്‍ 
ആഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ആരക്കുഴ വില്ലേജ്‌ ഓഫീസില്‍ വച്ച്‌ പരസ്യമായി ലേലം 
ചെയ്തൂ വില്‍ക്കുന്നതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ 
ആഗ്രഹിക്കുന്നവര്‍ F 1,500 നിരത്ര്ദവ്യം കെട്ടിവച്ച്‌ 
ലേലത്തില്‍ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടിയ തുകയ്ക്ക്‌ 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരില്‍ താല്‍ക്കാലികമായി 
ഉറപ്പിച്ച്‌ ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക്‌ ലേല 
വസ്തു വിട്ടൂനല്‍കുന്നതാണ്‌. ലേല തുക, ജി. എസ്‌. ടി. 
an ala an നികുതി എന്നിവ അപ്പോള്‍ തന്നെ 
കെട്ടിവയ്ക്കേണ്ടതാണ്‌. സാധാരണ സര്‍ക്കാര്‍ ലേലം 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. എന്തെങ്കിലും കാരണവശാല്‍ ലേലം 
നടക്കാതിരുന്നാല്‍ 25-2-2021 തീയതിയിലും പ്രസ്തുത 
തീയിതിയില്‍ ലേലം നടക്കാതിരുന്നാല്‍ 11-3-2021 തീയതിയിലും 
ലേല നടപടികള്‍ 


MS al Sll& A 683.08 പാലിച്ച്‌ 


സ്വീകരിക്കുന്നതായിരിക്കും. ഫോണ്‍ 04852811400 


തടിയുടെ അളവുകള്‍ 











ക്രമ ഇനം ജി. എച്ച്‌.ബി. തടി അളവ്‌ 
നമ്പര്‍ (സെ. മീ.) (ക്യൂ. മീ.) 
1 തേക്ക്‌ [113 98 0.342 
2 പൊങ്ങല്യം 150 0.932 
റവന്യു ഡിവിഷണല്‍ (പ്പ്‌) 


ആഫീസ്‌, മൂവാറ്റുപുഴ. റവസ്യൂ ഡിവിഷണല്‍ ആഫീസര്‍. 


